O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6344 


KERALA GAZETTE 


Part III 


Alappuzha District 


Cherthala Taluk 


NOTICE 


നമ്പർ : എഫ്4-1541 / 2022 


15-02-2022 


അനന്തരാവകാശ 


ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം വടക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നക്കുട്ടി , വർഗ്ഗീസ് എ . റ്റി . 
കാട്ടിത്തറച്ചിറ വീട് എന്നീയാളുകളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി തണ്ണീർമുക്കം വടക്ക് വില്ലേജിൽ പരേതരുടെ മകൾ എത്സമ്മ , കാട്ടിത്തറച്ചിറ വീട് , ബോധിപ്പിച്ച അപേക്ഷ 
തണ്ണീർമുക്കംവടക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 28-09-2018 , 17-2-2020 -ൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ത്രേസ്യാമ്മ 


മകൾ 


63 


2 


| മേരിക്കുട്ടി 


മകൾ 


58 


3 


എത്സമ്മ 


മകൾ 


46 


നമ്പർ : എഫ്4-1471 2022 


15-02-2022 


ചേർത്തല താലൂക്കിൽ തുറവൂർ തെക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചന്ദ്രപ്പൻ ജി . കാരക്കൽ വീ 
ട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തുറവൂർ തെക്ക് വില്ലേജിൽ പരേതൻറെ സഹോദരപുത്രൻ സുരേഷ് ജി . , കളത്തിൽത്തറ വീട് , ബോധിപ്പിച്ച അപേക്ഷ തുറവൂർ 
തെക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 08-08-2002 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ , ഭാര്യ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സഹോദരൻ 


72 


2 


സഹോദരി 


70 


3 


സഹോദരൻ 


65 


ഗോപിനാഥൻ 
സുമതി 
രവീന്ദ്രൻ 
പ്രിൻസി - മരണപ്പെട്ട സഹോദരൻ കരുണാകരന്റെ മകൾ 
പ്രിയങ്ക 

മരണപ്പെട്ട സഹോദരൻ കരുണാകരന്റെ മകൾ 
പ്രതൃഷ - മരണപ്പെട്ട സഹോദരൻ കരുണാകരന്റെ മകൾ 


4 


39 


5 


38 


6 


34 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6345 


Revenue Department 


22nd February 2022 


Alappuzha District 


Cherthala Taluk 


NOTICE 


നമ്പർ : എഫ്4-1570,2022 


15-02-2022 


ചേർത്തല താലൂക്കിൽ കൊക്കോതമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദാമോദരൻ 

നികർത്തിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊക്കോതമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ കാർത്ത്യായനി , 

നികർത്തിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കൊക്കോതമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടിയാൻ 10-06-2006 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കാർത്ത്യായനി 


ഭാര്യ 


75 


2 


ഷനി 


മകൾ 


48 


3 


ഷേർളി 


| മകൾ 


46 


നമ്പർ : എഫ്4-1518 : 2022 


15-02-2022 


ചേർത്തല താലൂക്കിൽ അരൂക്കുറ്റി വില്ലേജിൽ താമസിച്ചുവരവെഅന്തരിച്ചുപോയധർമ്മജൻരാഗ് വിഹാർ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരൂക്കുറ്റി 
വില്ലേജിൽ പരേതൻറെ ഭാര്യ സോണിയ , രാഗ് വിഹാർ , ബോധിപ്പിച്ച അപേക്ഷ അരൂക്കുറ്റി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-01-2022 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സോണിയ 


ഭാര്യ 


50 


2 


ധനുരാഗ് 


മകൻ 


30 


3 


ഷരുൺരാഗ് 


മകൻ 


21 


നമ്പർ : എഫ്4-14682022 


15-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6346 


KERALA GAZETTE 


Part III 


ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് പടാകുളങ്ങര വീട് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അർത്തുങ്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ മേരി ജോസഫ് , പടാകുളങ്ങര വീട് , ബോധിപ്പിച്ച അപേക്ഷ അർത്തുങ്കൽ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02 
01-2022 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മേരി ജോസഫ് 


ഭാര്യ 


64 


2 


| ജെസ്സിമോൾ പി . ജെ . 


മകൾ 


45 


നമ്പർ : എഫ്4-1572 / 2022 


15-02-2022 


ചേർത്തല താലൂക്കിൽ തൈക്കാട്ടുശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിശ്വംഭരൻ പുതുവൽവെളി വീ 
ട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തൈക്കാട്ടുശ്ശേരി വില്ലേജിൽ പരേതൻറെ ഭാര്യ തങ്കമണി , പുതുവൽവെളി വീട് , ബോധിപ്പിച്ച അപേക്ഷ തെക്കാട്ടുശ്ശേരി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 26-10-2009 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| തങ്കമണി 


ഭാര്യ 


61 


2 


| വിദ്യ 


മകൾ 


35 


നമ്പർ : എഫ്4-1500 2022 


29-04-2021 


29 


ചേർത്തല താലൂക്കിൽ പാണാവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . ജെ . മാത്യു പനവേലിൽ വീ 
ട് എന്നയാളുടെ അവകാശികൾക്ക് 

ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പാണാവള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീലാമ്മ , പനവേലിൽ വീട് , ബോധിപ്പിച്ച അപേക്ഷ പാണാവള്ളി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . , അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും 

കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6347 


Revenue Department 


22nd February 2022 


1 


ലീലാമ്മ 


ഭാര്യ 


62 


2 


ലിബിൻ മാത്യ ( മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ) 


മകൻ 


36 


ം | ള് | 


3 


നിധിൻ മാത്യ 


മകൻ 


നമ്പർ : എഫ്4-1491 / 2022 


15-02-2022 


ചേർത്തല താലൂക്കിൽ തുറവൂർ തെക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൗലോസ് മാത്യു ആലുംവരമ്പത്ത് 
വീട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തുറവൂർ തെക്ക് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഏലിയാമ്മ , ആലുംവരമ്പത്ത് വീട് , ബോധിപ്പിച്ച അപേക്ഷ തുറവൂർ തെക്ക് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 04-05-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഏലിയാമ്മ 


ഭാര്യ 


75 


2 


സനിത 

എം . 


മകൾ 


51 


3 


മകൾ 


46 


ബിന്ദു മാതസ് 
പ്രിൻസി മാത്യൂസ് 


4 


| മകൾ 


41 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6348 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ : എഫ്4-6205 / 2021 


16/2/2022 


27/07/2021 ലെ കേരള ഗസറ്റ് നം 30 ൽ ( വാല്യം 10 പാർട്ട് II ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
5622 പേജിലായി എഫ്4- 6205/2021 നമ്പരായി പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ പരേതന്റെ പേര് സി . കെ . കുഞ് കുഞ് 
എന്നതിനു പകരം സി . കെ . കുഞ്ഞുകുഞ്ഞ് എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


ചേർത്തല 


ഒപ്പ് 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6349 


Revenue Department 


22nd February 2022 


Alappuzha District 


Cherthala Taluk 


NOTICE 


നമ്പർ : എഫ്4-13290 2021 


19-02-2022 


അനന്തരാവകാശ 


അപേക്ഷയ 


ചേർത്തല താലൂക്കിൽ കുത്തിയതോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷെരീഫാ , സെയ്തുമുഹമ്മദ് 
കണിച്ചുകാട്ട് വീട് എന്നീയാളുകളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കുത്തിയതോട് വില്ലേജിൽ പരേതരുടെ മകൻ കെ . എസ് . റഷീദ് , റഷീദ് മൻസിൽ , ബോധിപ്പിച്ച 

കുത്തിയതോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 10-05-2021 , 13/09/2011 -ൽ മരണപ്പെട്ടതായും പരേതരുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലല് 


| മകൾ 


68 


2 


സുബൈദ 


മകൾ 


66 


3 


സീനത്ത് 


മകൾ 


59 


4 


മകൻ 


56 


5 


മകൻ 


54 


6 


പൗത്രൻ 


38 


7 


പൗത്രൻ 


29 


കെ . എസ് . ഷാജി 
കെ . എസ് . റഷീദ് 
അരാഫത്ത്- മരണമടഞ്ഞ മകൻ നാസറിന്റെ മകൻ 
| അംറാദ് - മരണമടഞ്ഞ മകൻ നാസറിന്റെ മകൻ 

നെസിയ - മരണമടഞ്ഞ മകൻ നാസറിന്റെ മകൾ 
മുഹമ്മദ് റൈഹാൻ- മരണമടഞ്ഞ മകൻ സാദിഖിന്റെ മകൻ 
( മൈനർ 
| മുഹമ്മദ് റിസ്വാൻ -മരണമടഞ്ഞ മകൻ സാദിഖിന്റെ മകൻ 
( മൈനർ 


8 


പൗത്രി 


31 


9 


പൗത്രൻ 


16 


10 


പൗത്രൻ 


14 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6350 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ F4-11576 / 2021 


തീയതി : 21/02/2022 


21/12/2021 ലെ കേരള ഗസറ്റ് നം . 

നം . 50 ൽ 

50 ൽ ( വാല്യം 10 പാർട്ട് ||| ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 17350 പേജിൽ നമ്പർ F4 
11576/2021 നമ്പരായി പ്രസിദ്ധീകരിച്ച പരസ്യത്തിലെ നാലാമത്തെ അവകാശി 
കുര്യച്ചൻ ആന്റണി എന്നയാളുടെ വയസ് 66 എന്നതിനു പകരം 55 എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


ചേർത്തല 


ഒപ്പ് 


തഹസിൽദാർ 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date 2022.02.22 02:27:45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


